[ 


നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും 
സ്നേഹത്തോടെ ചെയ്യട്ടെ. 


പ 


ചാരിറ്റി 


സ്നേഹത്തി 
ഏറ്റവും ഉയര്‍ന്ന രൂപം 


1 കൊരിന്ത്യര്‍ 16:14 


ഞാന്‍ മനുഷ്യരുടെയും മാലാഖമാരുടെയും ഭാഷകളില്‍ 
സംസാരിച്ചാലും, സ്നേഹമില്ലെങ്കിലും, ഞാന്‍ മുഴങ്ങുന്ന താമ്രമോ 
മുഴങ്ങുന്ന കൈത്താളമോ ആയിത്തീര്‍ന്നിരിക്കുന്നു. എനിക്ക്‌ 
പ്രവചനവരം ഉണ്ടെങ്കിലും എല്ലാ രഹസ്യങ്ങളും എല്ലാ അറിവും 
മനസ്സിലാക്കുന്നു. പര്‍വൃതങ്ങളെ നീക്കുവാന്‍ തക്കവണ്ണം എനിക്കു 
വിശ്വാസമുണ്ടെങ്കിലും സ്നേഹമില്ലെങ്കില്‍ ഞാന്‍ ഒന്നുമല്ല. 
ദരിദ്രര്‍ക്ക്‌ ആഹാരം നല്‍കാന്‍ ഞാന്‍ എന്റെ എല്ലാ സാധനങ്ങളും 
നല്‍കിയാലും, എന്റെ ശരീരം ദഹിപ്പിക്കാന്‍ നല്‍കിയാലും, 
സ്‌നേഹമില്ലെങ്കിലും, എനിക്ക്‌ പ്രയോജനമില്ല. സ്നേഹം 
ദീർഘക്ഷമയും ദയയും കാണിക്കുന്നു; സ്നേഹം 
അസൂയപ്പെടുന്നില്ല; സ്നേഹം സ്വയം പൊങ്ങച്ചം കാണിക്കുന്നില്ല, 
വീര്‍പ്പുമുട്ടിക്കുന്നില്ല, അശ്ലീലമായി പെരുമാറരുത്‌, സ്വന്തം കാര്യം 
അന്വേഷിക്കുന്നില്ല, എളുപ്പത്തില്‍ പ്രകോപിതനാകുന്നില്ല, ദോഷം 
ചിന്തിക്കുന്നില്ല; അകൃത്യത്തില്‍ സന്തോഷിക്കാതെ സത്യത്തില്‍ 
സന്തോഷിക്കുന്നു; എല്ലാം സഹിക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, 
എല്ലാം പ്രതീക്ഷിക്കുന്നു, എല്ലാം സഹിക്കുന്നു. സ്നേഹം ഒരിക്കലും 
പരാജയപ്പെടുകയില്ല; പ്രവചനങ്ങള്‍ ഉണ്ടായാലും അവ 
പരാജയപ്പെടും; നാവുണ്ടായാലും അവ ഇല്ലാതാകും; 
അറിവുണ്ടായാലും ഇല്ലാതാകും. ഞങ്ങള്‍ ഭാഗികമായി 
അറിയുകയും ഭാഗികമായി പ്രവചിക്കുകയും ചെയ്യുന്നു. എന്നാല്‍ 
പൂര്‍ണമായത്‌ വരുമ്പോള്‍ ഭാഗികമായത്‌ ഇല്ലാതാകും. ഞാന്‍ 
കുട്ടിയായിരുന്നപ്പോള്‍, ഞാന്‍ ഒരു കുട്ടിയെപ്പോലെ സംസാരിച്ചു, 
ഞാന്‍ ഒരു കുട്ടിയെപ്പോലെ മനസ്സിലാക്കി, ഞാന്‍ ഒരു 
ശിശുവിനെപ്പോലെ ചിന്തിച്ചു: എന്നാല്‍ ഞാന്‍ ഒരു 
മനുഷ്യനായപ്പോള്‍, ഞാന്‍ ബാലിശമായ കാര്യങ്ങള്‍ ഉപേക്ഷിച്ചു. 
ഇപ്പോള്‍ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇവ മൂന്നും 
നിലനില്‍ക്കുന്നു; എന്നാല്‍ ഇവയില്‍ ഏറ്റവും വലുത്‌ 
സ്നേഹമാണ്‌. 1 കൊരിന്ത്യര്‍ 13 


സൂക്ഷിച്ചുകൊള്‍വിന്‍, വിശ്വാസത്തില്‍ ഉറച്ചു നില്‍ക്കുവിന്‍, 
മനുഷ്യരെപ്പോലെ നിങ്ങളെ ഉപേക്ഷിക്കുവിന്‍, 
ശക്തരായിരിക്കുവിന്‍. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും 
സ്നേഹത്തോടെ ചെയ്യട്ടെ. 1 കൊരിന്ത്യര്‍ 16:13-14 


ആകയാല്‍ ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരും വിശുദ്ധരും 
പ്രിയങ്കരന്മാരും എന്ന നിലയില്‍, കരുണ, ദയ, വിനയം, സൌമ്യത, 
ദീര്‍ഘക്ഷമ എന്നിവ ധരിക്കുവിന്‍. അന്യോന്യം പൊറുക്കുകയും 
അന്ോന്യം ക്ഷമിക്കുകയും ചെയ്യുക, ആര്‍ക്കെങ്കിലും 
ആരോടെങ്കിലും വഴക്കുണ്ടായാല്‍, ക്രിസ്തു നിങ്ങളോട്‌ 
ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുക. എല്ലാറ്റിനും ഉപരിയായി 
പൂര്‍ണതയുടെ ബന്ധമായ സ്‌നേഹം ധരിക്കുവിന്‍. ദൈവത്തിന്റെ 
സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളില്‍ വാഴട്ടെ; നിങ്ങള്‍ 
നന്ദിയുള്ളവരായിരിക്കുവിന്‍. കൊലൊസ്സ്യർ 3:12-15 


നമ്മുടെ പിതാവായ ദൈവത്തില്‍നിന്നും കര്‍ത്താവായ 
യേശുക്രിസ്തുവില്‍നിന്നും നിങ്ങള്‍ക്കു കൃപയും സമാധാനവും 
ഉണ്ടാകട്ടെ. സഹോദരന്മാരേ, നിങ്ങളുടെ വിശ്വാസം അത്യധികം 
വളരുകയും നിങ്ങള്‍ ഓരോരുത്തരുടെയും പരസ്പരം സ്നേഹം 
പെരുകുകയും ചെയ്തതിനാല്‍ നിങ്ങള്‍ക്കുവേണ്ടി എപ്പോഴും 
ദൈവത്തിന്‌ നന്ദി പറയാന്‍ ഞങ്ങള്‍ ബാധ്യസ്ഥരാണ്‌. നിങ്ങള്‍ 
സഹിക്കുന്ന എല്ലാ പീഡനങ്ങളിലും കഷ്ടതകളിലും നിങ്ങളുടെ 
ക്ഷമയ്ക്കും വിശ്വാസത്തിനും വേണ്ടി ഞങ്ങള്‍ ദൈവത്തിന്റെ 
സഭകളില്‍ നിങ്ങളില്‍ മഹത്വപ്പെടുന്നു: 2 തെസ്സലൊനീക്യർ 1: 2-4 


ഇപ്പോള്‍ കല്‍പ്പനയുടെ അവസാനം ശുദ്ധമായ ഹൃദയത്തില്‍ 
നിന്നുള്ള സ്നേഹവും നല്ല മനസ്സാക്ഷിയും കപട വിശ്വാസവും 
ആകുന്നു: 1 തിമോത്തി 1:5 


എല്ലാ മനുഷ്യരുടെയും പ്രത്യേകിച്ച്‌ വിശ്വസിക്കുന്നവരുടെയും 
രക്ഷകനായ ജീവനുള്ള ദൈവത്തില്‍ ഞങ്ങള്‍ 
ആശ്രയിക്കുന്നതിനാല്‍ ഞങ്ങള്‍ അധ്വാനിക്കുകയും നിന്ദ 
സഹിക്കുകയും ചെയ്യുന്നു. ഈ കാര്യങ്ങള്‍ കല്‍പ്പിക്കുകയും 
പഠിപ്പിക്കുകയും ചെയ്യുന്നു. ആരും നിന്റെ യാവനത്തെ 
നിന്ദിക്കരുതു; എന്നാല്‍ വാക്കിലും സംഭാഷണത്തിലും 
സ്നേഹത്തിലും ആത്മാവിലും വിശ്വാസത്തിലും വിശുദ്ധിയിലും നീ 
വിശ്വാസികള്‍ക്ക്‌ മാത്ൃകയായിരിക്കുക. ഞാന്‍ വരുന്നതുവരെ, 
വായനയിലും പ്രബോധനത്തിലും ഉപദേശത്തിലും ശ്രദ്ധയൂന്നുക. 
1 തിമൊഥെയൊസ്‌ 4:10-13 എന്നാല്‍ ഒരു വലിയ വീട്ടില്‍ 
സ്വര്‍ണ്ണവും വെള്ളിയും കൊണ്ടുള്ള പാത്രങ്ങള്‍ മാത്രമല്ല, മരവും 
മണ്ണും കൊണ്ടുള്ള പാത്രങ്ങളും ഉണ്ട്‌; ചിലത്‌ മാനിക്കുവാനും 
ചിലത്‌ മാനിക്കുവാനും. ഒരു മനുഷ്യന്‍ ഇവയില്‍ നിന്നു 
തന്നെത്താന്‍ ശുദ്ധീകരിച്ചാല്‍, അവന്‍ വിശുദ്ധീകരിക്കപ്പെട്ടതും 
യജമാനന്റെ ഉപയോഗകത്തിന്നു വേണ്ടിയുള്ളതും എല്ലാ 
സല്‍പ്രവ്യത്തികള്‍ക്കും ഒരുക്കപ്പെട്ടതുമായ ബഹുമാനത്തിനുള്ള 
ഒരു പാത്രമായിരിക്കും. യവനമോഹങ്ങളില്‍നിന്നും 
ഓടിപ്പോകുവിന്‍; എന്നാല്‍ ശുദ്ധഹൃദയത്തോടെ കര്‍ത്താവിനെ 
വിളിച്ചപേക്ഷിക്കുന്നവരോടുകൂടെ നീതി, വിശ്വാസം, സ്നേഹം, 
സമാധാനം എന്നിവ പിന്തുടരുക. എന്നാല്‍ വിഡ്ഡിത്തവും 
പഠിക്കാത്തതുമായ ചോദ്യങ്ങള്‍ ലിംഗ കലഹങ്ങള്‍ ഉണ്ടാക്കുന്നു 
എന്നറിഞ്ഞു കൊണ്ട്‌ ഒഴിഞ്ഞുമാറുന്നു. 2 തിമൊഥെയൊസ്‌ 2:20- 
23 എന്നാല്‍ എല്ലാറ്റിന്റെയും അവസാനം അടുത്തിരിക്കുന്നു; 
ആകയാല്‍ നിങ്ങള്‍ സുബോധമുള്ളവരായി പ്രാര്‍ത്ഥനയില്‍ 
ഉണര്‍ന്നിരിപ്പിന്‍. എല്ലാറ്റിനുമുപരിയായി നിങ്ങള്‍ തമ്മില്‍ 
തീക്ഷ്ണമായ സ്നേഹം ഉണ്ടായിരിക്കുക; സ്നേഹം പാപങ്ങളുടെ 
ബഹുത്വത്തെ മറയ്ക്കും. പിറുപിറുക്കാതെ പരസ്പരം 
ആരിധഥ്യമര്യാദ ഉപയോഗിക്കുക. 1 പത്രോസ്‌ 4:7-9 


